Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. 02 ). MMID 
KL/ TV (N )/ 12 / 2009-2011 


OVERN 


VMENT OF 


SO 


KERALAY 


Sind 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


5th May 2009 
2009 GoŲ 5 


Vol. LIV 


No . 


18 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


Queijo 54 


നമ്പർ 


15th Vaisakha 1931 
1931 600105610 15 


PART III 


Fire Force Department 


AUCTION - CUM - TENDER NOTICE 


No. A2-8130/2007 . 


2nd April 2009 . 


A 1986 Model Jeep KBV-5714 attached to 
Fire and Rescue Station , Kayamkulam will be sold in 
auction on 19 -9 -2009 at 11.00 Hours at the premises of Fire 
and Rescue Station , Kayamkulam by the Divisional 
Officer, Fire and Rescue Services, Southern Division , 
Thiruvananthapuram under the following conditions. 

The intending bidders should deposit an Earnest 
Money of Rs. 1,000 (Rupees One thousand only ) before 
the commencement of the auction . The Earnest Money of 
the highest bidder will be adjusted to the bid amount and 
that of the others will be refunded on the spot. 

Sealed tenders are also invited along with auction 
sale . Sealed tenders should be accompanied with 
Demand Draft for Rs. 1 ,000 (Rupees one thousand only ) 
drawn in favour of Divisional Officer, Fire and Rescue 
Services , Southern Division , Thiruvananthapuram - 1 
payable at State Bank of Travancore , Vellayambalam 
Branch , Thiruvananthapuram and the same will be 
accepted upto 12 noon on 18 - 9 - 2009. The top of the 
cover containing the sealed tenders should be 


superscribed as “ Sealed tender for the purchase of Jeep 
KBV -5714 ” . Those who have submitted sealed tenders 
can also participate in the auction sale . But it is not 
compulsory to participate in the auction sale for those 
who have already submitted sealed tender. 

The sealed tenders will be opened after the public 
auction and the highest bid amount of the auction sealed 
tender will be accepted for the sale of the Jeep KBV -5714 
in normal cases. But the undersigned will have the power 
to cancel the auction and the sealed tender even without 
any particular reason . 

The highest bidder on whose favour the auction is 
knocked down or sealed tender is accepted should remit 
25 % of the bid amount on the spot and the balance 
amount plus admissible Sales Tax (VAT) will be paid within 
15 days on receipt of confirmation orders. 

If the highest bidder fails to follow the above 
conditions, auction -cum -sealed tenders will be arranged 
again and 25 % of the bid amount and Earnest Money 
Deposit will be forfeited to Government Account from the 
highest bidder. Any loss as a result of such re -auction 
cum - sealed tender to Department, will also be realised from 
the defaulted bidder under Revenue Recovery Act in force . 


Gaz . No. 18 /2009 /DTP (Fire Force ). 


KERALA GAZETTE 


[ PART III 


Those who wish to participate in the auction sale or 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
to submit sealed tenders can inspect the vehicle at Fire തുടങ്ങുന്നതിന് മുൻപായി 1, 000 രൂപ (ആയിരം രൂപ മാത്രം) 
and Rescue Station , Kayamkulam during office hours on 

നിരതദ്രവ്യമായി അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ നൽകുവാൻ 
any working days with the permission of the Station 

ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി 1,000 രൂപയുടെ കോസ് 
Officer, Fire and Rescue Station, Kayamkulam. 

ചെയ്യാത്ത ബാങ്ക് ഡ്രാഫ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, 

വെള്ളയമ്പലം ബാഞ്ചിൽ മാറ്റത്തക്ക വിധം ഡിവിഷണൽ 
Further details if any, required can be obtained from ആഫീസർ, ഫയർ ആന്റ്റെസ്ക് സർവ്വീസസ്, ദക്ഷിണ മേഖല, 
the undersigned or from the Station Officer, Fire and 

തിരുവനന്തപുരം- 1 എന്ന വിലാസത്തിൽ ടെണ്ടറിനോടൊപ്പം 
Rescue Station , Kayamkulam . 

അയയ്ക്കേണ്ടതാണ്. 

- ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ/ 
അഗ്നിരക്ഷാ സേവന വകുപ്പ് വക കായംകുളം ഫയർ ടെണ്ടർ നൽകുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
ആന്റ് റെസ്ക് സ്റ്റേഷനിലെ ജീപ്പ് കെ . ബി. വി . 5714 ( 1986 ഉറപ്പിക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേലത്തുകയുടെ 
മോഡൽ) ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും 19-9- 2009 25 ശതമാനം അടയ്ക്കേണ്ടതും ബാക്കി തുകയും വിൽപ്പന 
പകൽ 11 മണിക്ക് കായംകുളം ഫയർ ആന്റ് റെസ്ക - നികുതിയും ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവ് ലഭിച്ച് 
സ്റ്റേഷന്റെ പരിസരത്ത് വച്ച് പരസ്യമായി ലേലം ചെയ് 

15 ദിവസത്തിനകം അടയ്ക്കേണ്ടതുമാണ്. ലേലം/ ടെണ്ടർ 
കൊടുക്കുന്നതാണ്. 

സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം 

ലേലം കഴിഞ്ഞാലുടൻ മടക്കിക്കൊടുക്കുന്നതാണ്. 
- ലേലത്തോടൊപ്പം മുദ്രപതിച്ച ടെണ്ടറുകളുംക്ഷണിച്ചു ഏതെങ്കിലും കാരണവശാൽ ലേലം/ ദർഘാസ് 
കൊള്ളുന്നു . മുദ്ര പതിച്ച ടെൻഡറുകൾ 18 -9- 2009, 12 മണി സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ 
വരെ നേരിട്ടോ തപാൽ വഴിയോ സ്വീകരിക്കുന്നതാണ്. ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിൽ 
12 മണിക്കുശേഷം തപാലിൽ വരുന്ന ടെണ്ടറുകൾ യാതൊരു മുതൽകൂട്ടുന്നതും വാഹനംപുനർ ലേലംചെയ്യുന്നതുമായിരിക്കും. 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. മുദ്ര പതിപ്പിച്ച് 

പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 
ടെണ്ടറുകൾ ഉൾക്കൊള്ളുന്ന കവറിന്റെ പുറത്ത് 

മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി 
“ ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് വകുപ്പു വക ജീപ്പ് 

കിട്ടുന്ന തുകയ് ക്ക് മു ൻ ലേലക്കാരിന് അവകാശം 
കെ . ബി . വി . 5714 വാങ്ങുന്നതിനുള്ള ടെൻഡർ എന്ന് 

ഇല്ലാത്തതുമാണ്. നിര തദവ്യം ഇല്ലാത്ത ടെണ്ടറുകൾ 

സ്വീകരിക്കുന്നതല്ല. ലേലം/ ടെണ്ടർ നൽകുവാൻ 
എഴുതിയിരിക്കണം. ടെൻഡറുകൾ ഡിവിഷണൽ ആഫീസർ, 

ആഗ്രഹിക്കുന്നവർ പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി 
ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ്, സതേൺ ഡിവിഷൻ, 

മുതൽ വൈകുന്നേരം 5 മണിവരെ കായംകുളം ഫയർ ആന്റ് 
ഗവൺമെന്റ് പ്രസ് പി. ഒ., ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, 

റെ സ് കം സ്റ്റേഷനിലെ സ്റ്റേഷൻ ആഫീസറുടെ 
ചെങ്കൽചൂള, തിരുവനന്ത പുരം- 1 എന്ന വിലാസത്തിൽ 

അനുവാദത്തോടെ വാഹനം പരിശോധിക്കാവുന്നതാണ്. 
അയക്കേണ്ടതാണ്. പരസ്യ ലേലത്തിനുശേഷം നേരത്തെ 

എന്നാൽ കാരണമൊന്നും കാണിക്കാതെ ലേലം ഭാഗികമായോ 
ലഭിച്ചിട്ടുള്ള ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിൽ വിളിച്ച പൂർണ്ണമായോ നിർത്തിവയ്ക്കുന്നതിന് താഴെ ഒപ്പിട്ടിരിക്കുന്ന 
തുകയോ ടെണ്ടറിൽ ലഭിച്ച തുകയോ ഏതാണ് കൂടുതൽ എന്ന് ഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കും. 
പരിശോധിച്ചശേഷം ആ തുകയ്ക്ക് താൽക്കാലികമായി ലേലം 

Office of the Divisional Officer, 
ഉറപ്പിക്കുന്നതാണ്. ടെണ്ടർ നൽകിയവർക്കും ലേലത്തിൽ 

Fire and Rescue Services, 
പങ്കെടുക്കാവുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ടെണ്ടർ 

Southern Division, 

( Sd.) 
നൽകിയിരിക്കണമെന്ന് നിർബന്ധമില്ല . 

Thiruvananthapuram -1 . 

Divisional Officer . 


